           **  ശ്രീകൃഷ്ണചരിതം മണിപ്രവാളം **
           --------------------------------------------------         
                           മൂന്നാം സർഗ്ഗം
                         ------------------------
                      ( ബാലലീലകൾ )
                  ---------------------------
 ഗോപാലബാല‍ൻെറ  ശരീരമപ്പോ --
 ളാപാദചൂഡം നയനാഭിരാമം 
 ആപൂർണ്ണമോദം ബത കണ്ടു കണ്ടു 
 ഗോപാലരാനന്ദരസേന വാണാർ.              #1 

 ചാടായി വന്നൂ ശകടാസുരൻ താൻ 
 ചാടാനൊരുമ്പെട്ടു മുകുന്ദഗാത്രേ 
 വാടാതെ പാദേന ഹനിച്ചു ബാലൻ 
 ചാടായിരം ഖണ്ഡമതായി വീണു.            #2 

 കാൽകൊണ്ടുടൻ ചാടു തകർത്തുമേവും 
 കാർവർണ്ണനെച്ചെന്നു കരേ ഗൃഹീത്വാ 
 ആകുന്നവണ്ണം തിരുനാമമോതി --
  ശ്ശോകം വിനാ വാണുയശോദതാനും.      #3

  ക്ഷണം തൃണാവർത്തമഹാസുരൻ താ --
   നണഞ്ഞു ചക്രാനില വേഷധാരീ 
  വനം തകർത്തദ്രിതടം പൊടിച്ചു 
  കനക്കവേ ഭൂമിതലം കുലുക്കി.                #4

  ഭൂരേണുനാ വിശ്വമിരുട്ടടപ്പി --
  ച്ചാരാലണഞ്ഞീടിന ചക്രവാതം
  നാരായണൻ തന്നെ വഹിച്ചു മൂഢൻ 
  പാരാതെ മേൽപ്പോട്ടുയരും ദശായാം       #5

  കണ്ഠേകരം കൊണ്ടു പിടിച്ചു ബാലൻ  
  കണ്ഠേതരം ഞെക്കിയമർത്തനേരം  
  പ്രാണൻ  വെടിഞ്ഞാശു മഹാദ്രി തുല്യൻ
  ക്ഷോണീതലേ വീണിതു യാതുധാനൻ.    #6

  ആയാമമുള്ളോരചലേ വിളങ്ങും 
  കായാമ്പുതൻ കോരകമെന്നപോലെ 
  മായാകുമാരൻെറ മനോജ്ഞരൂപ --
  മായാതുധാനോരസി ദൃഷ്ടമായി.               #7

  യശോദ താൻ ചെന്നു വിഷാദമോടേ 
  കിശോരനെപ്പാണിതലേ ഗ്രഹിച്ചാൾ,
  അശേഷനാഥൻ ഗതിയെന്നു ചിത്തേ 
  കൃശാംഗി ചിന്തിച്ചു സുഖിച്ചിരുന്നാൾ.      #8

  അത്രാന്തരേ ഗർഗ്ഗമഹാമുനീന്ദ്രൻ 
 തത്രാഗമിച്ചു വസുദേവ വാചാ 
 ശ്രീരാമനെന്നും ബത കൃഷ്ണനെന്നും
 പേരിട്ടു താലാങ്കനുമച്യുതന്നും .                  #9

 അമ്പാടിതന്നിൽ കില ബാലകന്മാ --
 രമ്പോടു മന്ദം വളരും ദശായാം 
 സമ്പന്നമോദം ഭുവനേഭവിച്ചു 
 സമ്പത്തനേകം ഭുവിസംഭരിച്ചു.                  #10

 പാരിൽപ്പരീതാപവുമെങ്ങുമില്ല 
 ദാരിദ്രൃദു:ഖങ്ങളുമസ്തമിച്ചു
 ചോരങ്കൽനിന്നുള്ള ഭയം ശമിച്ചു 
 ചാരിത്രഭംഗം സതിമാർക്കുമില്ല.                #11

 വളർന്നിതമ്പാടിയിലർഭകന്മാർ
 വളർന്നുമോദം ദിവിദേവകൾക്കും
 കിളർന്നു വൈരം ഹൃദി കംസനേറ‍റം
 തളർന്നു തൻപൌരുഷവും ക്രമത്താൽ.    #12

 വരുന്ന ഗോപാലനിതംബിനീനാം 
 കരം പകർന്നാശു വിളങ്ങി കൃഷ്ണൻ
 വിരിഞ്ഞപുഷ്പങ്ങളിലങ്ങുമിങ്ങും 
 വിരഞ്ഞു മണ്ടുന്നൊരു വണ്ടുപോലെ.        #13

 കാന്തിപ്രകാശേന കുമാരകന്മാർ
 നീന്തിത്തുടങ്ങീ  ധരണീതലാന്തേ 
 ചിന്തിക്കിലൂഴീല പരീശ്വരന്മാ --
 രെന്തെങ്കിലും ചെയ്‍കിൽ മനോഭിരാമം .     #14

 നീലാളിവർണ്ണൻ ഭഗവാൻ മുകുന്ദൻ 
 താലാങ്കനച്ഛസ്‍ഫടിക പ്രകാശൻ
 കാളിന്ദിയും ഗംഗയുമേക ഭാഗേ
 മേളിച്ച കാന്തി പ്രസരം കലർന്നു .                  #15

 പാണിദ്വയം ജാനുയുഗം ച മെല്ലെ 
 ക്ഷോണീതലേ വെച്ചഥ സഞ്ചരിച്ചാർ
 കാണുന്നവർക്കെത്ര മനോഭിരാമം
 ചേണാർന്ന മന്ദസ്മിത ചാരുഭാവം.                   #16

 പിടിച്ചു മെല്ലെന്നഥ  പിച്ച നിന്നാർ
 പടുത്വമില്ലാഞ്ഞു മറിഞ്ഞു വീണാർ
 നടന്നു നാലഞ്ചടി മന്ദ മന്ദം 
 കിടന്നുരുണ്ടാരവനീ വിഭാഗേ .                      #17

 ചിലമ്പുമക്കാഞ്ചന കാഞ്ചിയോടും 
 ചിലമ്പുതൻ മഞ്‍ജുള നാദമോടും
 ചലൽപദം ഖേലനലാലസന്മാ --
 രലങ്കരീച്ചാരഥ ഗോപവാടം .                         #18

 കുമാരകന്മാരഥ മണ്ടി മണ്ടി 
 ക്രമേണ സഞ്ചാരവിധം തുടർ‍ന്നാർ
 സമന്തതോ ഗോപഗൃഹങ്ങളെല്ലാ --
 മമന്ദമാസാദൃ രമിച്ചു വാണാർ .                  #19

 ഓടീടിനാരങ്കണ വീഥിതോറും 
 ചാടീടിനാരഞ്ചിത ചാരുഹാസം 
 പാടീടിനാരത്ഭുതനാദമപ്പോ --
 ളാടീടിനാർ നാടകമീശ്വരന്മാർ .                 #20

 കാർവർണ്ണനക്കാലമതി പ്രലോഭാൽ
 പാൽ വെണ്ണ വഞ്ചിപ്പതിനും തുടർന്നാൻ
 ദേവാദിനാഥൻെറ വിലാസമെല്ലാ --
 മീവണ്ണമെന്നേവനു നിർണ്ണയിക്കാം ?         #21

 ചങ്ങാതിമാരോടൊരുമിച്ചു മന്ദം 
 മങ്ങാതവണ്ണം മധുസൂദനൻതാൻ 
 നാലഞ്ചു ഗേഹങ്ങളിൽനിന്നശേഷം 
 പാലും കവർന്നാശു ഭുജിച്ചുപോന്നാൻ .      #22

 കുളിപ്പതിന്നംഗനമാർ  ഗമിച്ചാ --
 ലൊളിച്ചു ഗോവിന്ദനകത്തുചെല്ലും
 കളിച്ചു പാലൊട്ടു കുടിച്ചശേഷം
 തളിച്ചു ഭൂമൌ തരസാ തിരിക്കും .             #23

 എത്താഞ്ഞു ശികൃങ്ങളിലുള്ള കുംഭം
 കുത്തിത്തുളയ്ക്കും കടകോലിനാലേ 
 ഉത്താള ധാരാളമതായ ദുഗ്ധം
 മുഗ്ധാനനംകൊണ്ടു പരിഗ്രഹിക്കും .           #24

 പെട്ടെന്നു ബാലൻ നവനീതമെല്ലാം 
 കട്ടങ്ങു മൃഷ്ടാശനമാചരിക്കും   
 ഒട്ടൊട്ടു മാർജ്ജാരകനും കൊടുക്കും 
 ചട്ടങ്ങളീവണ്ണമവൻ തുടങ്ങി .                    #25

 ചാടിപ്പിടിച്ചാനുറി  വാസുദേവൻ 
 വാടാതെ പാലും ദധിയും കുടിച്ചാൻ
 ചേടീജനം ചെന്നണയുന്നനേരം 
 പേടിച്ചു മണ്ടിപ്പുരിപുക്കൊളിക്കും .         #26

  വിശ്വൈകനാഥൻെറ വിനോദമാകും
 ദുശ്ശീലമേവം സഹിയാഞ്ഞൊരുന്നാൾ
 ഗോപീജനം ചെന്നു യശോദയോടേ 
 കോപേന താപേന ച വാചമൂചേ .              #27

" അതൃന്തകഷ്ടം, പ്രജനായികേ നിൻ 
 പുത്രൻെറ ദുശ്ശീലമഹോമുഴുത്തു
 സതൃം, പൊറുപ്പാനെളുതല്ല ഞങ്ങൾ --
 ക്കുൾത്താപമെത്തുന്നു ദിനങ്ങൾ തോറും" .   #28

" തായാട്ടു കാട്ടുന്ന ശിശുക്കളെത്താൻ
 താഡിച്ചു ശിക്ഷിച്ചു വളർത്തവേണം .
 നീയെന്നിയേ ശീലമടക്കിവെപ്പാ --
 നീയാളുകൾക്കിന്നൊരു സാദ്ധൃമാമോ ? "        #29
 
 " കേളിക്കുചേരും പടി നിങ്ങളെല്ലാം 
 ലാളിക്ക കൊണ്ടിത്ര തരംകെടുന്നു..
 കേളിക്കുമേലിൽക്കുറവും ഭവിക്കും 
 ക്കേളിക്കഥാവൃത്തമശേഷമിപ്പോൾ ."           #30

 " നിരന്തരം ഗോരസചോരണത്തി --
  ന്നൊരുമ്പെടുന്നു തവ നന്ദനൻ കേൾ.
 ഒരിക്കലും തൃപ്തിയുമില്ല ചൊല്ലാം 
 ധരിക്ക നീ പല്ലവിയല്ലലെല്ലാം .                         #31

" മഠങ്ങളിൽപുക്കു മഹാസമർത്ഥൻ
 ഘടങ്ങളും തൂതകളും തകർക്കും .
 അടക്കമില്ലാത്തവനങ്ങുമിങ്ങും 
 നടക്കു, മെന്നല്ല, മുടിക്കുമെല്ലാം ."               #32 

 "കൊടുത്തതൊന്നും മതിയല്ല, ബാല --
 ന്നെടുത്ത പാത്രങ്ങളുമങ്ങുടയ്ക്കും
 കടുത്ത ദുർവൃത്തികൾ കാട്ടുവാനും 
 പടുത്വമീകൃഷ്ണനു പാരമല്ലോ".                      #33

 "ക്ഷീരം ഘൃതം തക്രവുമിക്കുമാരൻ 
 പാരം കൊതിച്ചിങ്ങു വരും ദശായാം  
 പാരാതെ നൽകുന്നിതു ഞങ്ങളെല്ലാം
 പോരാഞ്ഞു മോഷ്ടിച്ചുമിവൻ ഭുജിക്കും. "    #34

 "ഉണ്ണിക്കുവേണ്ടുന്നതു നൽകുവാനും 
 ദണ്ഡിക്കുമാറില്ലഹ ഗോപിമാരും
 ദണ്ഡിച്ചു കിട്ടുന്നൊരു പാത്രമെല്ലാം
 ഖണ്ഡിച്ചു പോകുന്നതു സങ്കടം കേൾ.".        #35

 " ക്ഷീരാദികം വിറ‍റു ദിനം കഴിക്കും 
 നാരീജനങ്ങൾക്കു മനസ്സുമുട്ടി .
 ദാരിദ്രമെന്നുള്ളതറിഞ്ഞവർക്കേ 
 പാരിവവൽപ്പരക്ലേശവിവേകമുള്ളു .".                 #36

" മൺപാത്രമെന്നല്ല നമുക്കു ഭാവം 
 പൊൻപാത്രമിപ്പോളുടയുന്നതെല്ലാം
 സമ്പൽക്ഷയേ സങ്കടമെന്നതോർത്താൽ
 സമ്പൂർണ്ണനും നിർദ്ധനനും സമാനം . ".                  #37

 " കിണ്ണങ്ങളും കിണ്ടികളും കുമാരൻ 
 ഖണ്ഡിച്ചു മണ്ണിൽക്കളയുന്നിതയ്യോ 
 കണ്ണൻെറ കണ്ണിൽ ബ്ബത കണ്ടതെല്ലാം 
 കാണാതെയാം തൽക്ഷണമെന്തു ചെയ്യാം .".       #38

 " ഗവൃങ്ങളില്ലാതിഹ വല്ലവീനാം 
 ദ്രവൃങ്ങളില്ലെന്നു ജഗൽ പ്രസിദ്ധം
  നിതൃ പ്രയത്നേന ലഭിച്ച വിത്തം 
 നിതൃം നശിച്ചാൽ പുനരെന്തു കൃതൃം ? "           #39      

 " രാജത്വമുള്ളോരു കുമാരകന്മാർ
 വൃാജം തുടർന്നാൽ വയമെന്തുചെയ്യും ?
 രാജീവനേത്രേ !  തവ ദുർയശസ്സ --
 ങ്ങാജീവനാന്തം വരുമേവമായാൽ . ".                  #40

 അപ്പോൾപ്പറഞ്ഞാളൊരു ഗോപനാരീ 
 " ത്വൽപുത്രനാമുുണ്ണി മഹാകശീലൻ 
 മൽപ്പത്തനേവന്നു കടന്നൊരുന്നാ --
 ളൽല്പേതരം ചെയ്തൊരു കൈതവം കേൾ ."    #41

 " അച്ഛൻ മഹാവൃദ്ധൻ, അവർക്കുവേണ്ടി
 കാചൃങ്ങു വെച്ചേനിരുനാഴി ദുഗ്ധം
 കണ്ണൻ തദാവന്നു കുടിച്ചശേഷം
 കിണ്ണത്തിലംഭസ്സു നിറച്ചു പോയാൽ.".                 #42

 " അന്തിക്കിരുട്ടത്തതു ചെന്നശേഷം
 മോന്തിക്കുടിച്ചൊന്നു ചൊടിച്ചു താതൻ
 ' ദുഷ്ടടത്തി നീ ' യെന്നു പറഞ്ഞു കിണ്ണം
 പൊട്ടിച്ചെറിഞ്ഞാരവരെൻെറ നേരെ .".           #43

 " അന്നേരമിബ്ബാലകനങ്ങു വന്നാൻ 
 നന്നായ്‍ച്ചിരിച്ചൊന്നു വിളിച്ചു ചൊന്നാൻ  
 ' ഇന്നാളെടോ, പാലു തരായ്‍ക  മൂലം
 നിന്നേച്ചതിച്ചേ' നിതി, കിം കരോമി .".               #44

 അനന്തരം മറ‍റൊരുഗോപി ചൊന്നാ --
" ളെനിക്കു വന്നല്ലലതിൽപ്പരം കേൾ .
 കനക്കവേ സന്ധൃമയങ്ങുമപ്പോ --
 ളനക്കമെനേൃ മമ വീടു പുക്കാൻ.".                   #45

 " കറന്നകത്താക്കിന ഗോക്കളെപ്പോയ്
 തുറന്നു വിട്ടാനിവനന്തിനേരം
 ഒളിച്ചു മെല്ലെന്നു നടന്നവറ‍െറ --
 ത്തെളിച്ചു പാടങ്ങളിലങ്ങിറക്കി.".                 #46

 " കതിർത്തു നില്കുന്നൊരുനെല്ലുതീറ‍റി --
 പ്പതുക്കവേ ബാലകനങ്ങുപോയാൻ
 പശുക്കറപ്പാൻ പുലർകാലനേരം 
 വിശുദ്ധയാം ഞാനിഹ ചെന്നനേരം."           #47

 പ്രാണങ്ങളാകും പശു വൃന്ദമൊന്നും 
 കാണാഞ്ഞുഴന്നങ്ങനെ നിന്നു ഞാനും  
 കാണായിതന്നേരമുടൻ വരുന്നൂ
 കാർവർണ്ണനാമുണ്ണിയുമിമ്പമോടെ .".          #48

" പാടത്തുനിൽക്കുന്നു പശുക്കളെല്ലാം
 കൂടെക്കളിക്കുന്നു പശുക്കിടാങ്ങൾ
 മൂഢേ!, കറന്നീടുക നീയു, മിത്ഥം
 പ്രൌഢം പറഞ്ഞാശു ഗമിച്ചു ബാലൻ. ".     #49
 
  പറഞ്ഞിതന്നേരമൊരുത്തി ഖേദാൽ
  പറഞ്ഞു കൂടാ മമ കർമ്മദോഷം .
  " നിറഞ്ഞു ദു:ശീല മഹോനിനച്ചാ --
  ലറിഞ്ഞു കൂടാ കപടം യശോദേ ! "             #50

 " ഘടങ്ങളിൽപ്പാലു നിറച്ചൊരുന്നാ --
 ളെടുത്തടുപ്പത്തു കരേറ‍റി ഞാനും
 അടുക്കളയ്ക്കുള്ളിലടുത്തു വന്നി --
 മ്മിടുക്കനാമുണ്ണിയുമങ്ങിരുന്നാൻ .".           #51

 "  വിരഞ്ഞു ഞാനപ്പൊഴുതിന്ധനത്തെ --
 ത്തിരഞ്ഞു പോയൊരു ദശാന്തരാളേ
 ഘടങ്ങളെല്ലാം കടകോലെടുത്ത --
  ങ്ങുടച്ചു വേഗേന ഗമിച്ചു ബാലൻ .".               #52

  " വല്ലാത്ത ബാലപ്രഭവത്തിനെക്കാ --
 ളില്ലാത്ത ബാലപ്രഭവം സുഖംപോൽ .
 ഉല്ലാസമെന്നുള്ളതുമിജ്ജനങ്ങൾ --
 ക്കില്ലാതെയായ് വന്നിതുദൈവദോഷാൽ ."    #53
   
 '' ക്ഷമിക്കയോ മറ‍റൊരു ദിക്കുനോക്കി --
 ഗ്ഗമിക്കയോ വേണ്ടതു ഞങ്ങളെല്ലാം
 ശമിക്കുമോ ദു:ഖ, മിതിന്നു കൂടെ
 ശ്രമിക്കുമോ നീ, വദ പുണ്യശീലേ! ''.           #54

 ഇത്യാദി ഗോപീജനവാക്യമെല്ലാ --
 മത്യാദരാൽ കേട്ടു യശോദ താനും 
 ചിത്തേ സുതസ്നേഹവശേന മന്ദം 
 മത്തേഭ സഞ്ചാരിണി കിഞ്ചിദൂചേ .             #55

" എന്നുണ്ണിതൻ ചാപലമിന്നു  കേട്ടോ --
 ലെന്നുള്ളിലും കുണ്ഠിതമുണ്ടിദാനീം
 എന്നാകിലും തർജ്ജനമാശു ചെയ്‍വാ --
 നെന്നാലസാദ്ധ്യം ഖലുഗോപിമാരേ! ".            #56

 " വാത്സല്യമെന്നുള്ളിലുമത്യുദാരം
 മാത്സർ‍യ്യരാരും തുടരായ്‍കവേണം .
 ചേതങ്ങളോരോന്നു വരുന്ന നേരം 
 ഖേദങ്ങളുണ്ടായതു കുറ‍റമല്ല . ".                    #57

 " മൺപാത്രനാശേ പകരം തരുന്നേൻ 
 പൊൻപാത്രമമ്പോടഥ രത്‍നപാത്രം . 
 സമ്പത്തനേകം ബത സംഭരിപ്പിൻ
 സമ്പൂർണ്ണമോദേന ഗമിച്ചു കൊൾവിൻ ."         #58

 ഇത്ഥം പറഞ്ഞാദരപൂർവ്വമപ്പോ --
 ളർത്ഥം കൊടുത്താശു ബഹുപ്രകാരം 
 ചിത്തം കുളുർപ്പിച്ചഥ ഗോപിമാരെ 
 പ്രത്യേകമേവം പുനരങ്ങയച്ചാൾ .                   #59

 "കണ്ണൻ തദാ മണ്ണു ഭുജിച്ചു പോലും
 ദണ്ണം പിടിച്ചീടുമിവന്നു നൂനം "
 എന്നിങ്ങനെ കേട്ടു യശോദ വേഗാൽ
  വന്നീടിനാളമ്പൊടു കോപമോടേ .                #60

  'കഷ്ടം കുമാര, തവ വാ പിളർന്നു
 കാട്ടേ' ണമെന്നമ്മ പറഞ്ഞനേരം 
 ഒട്ടും മടിക്കാതെ പിളർന്നു വൿത്രം
 കാട്ടീടിനാൻ  കൈതവ മർത്ത്യമൂർത്തി .     #61

 മാതാവു നോക്കുന്ന ദശാന്തരാളേ 
 പാതാള ഭൂലോക സുരേശലോകം
 ഭൂതങ്ങളും പ്രേത പിശാചകൂളീ --
 വേതാള ജാലങ്ങളുമത്ര കണ്ടാൾ .                   #62

 കാടും മഹാശൈലകുലങ്ങളേഴും
 നാടും നദീപാളി സമുദ്രമേഴും
 ആടും  ഫണിശ്രേണി മനുഷ്യജാലം
 ചാടും മൃഗവ്രാതവുമത്ര കണ്ടാൾ.                 #63

 പാലാഴി തന്നിൽ പ്‍ഫണിരാജതല്പേ
 ലീലാസുഖം പൂണ്ടഥ പള്ളികൊള്ളും 
 നീലാംബുദശ്യാമള വിഷ്ണു രൂപം 
 നാലാനനാദീനപി തത്ര കണ്ടാൾ.                  #64

 രക്ഷോഗണം പക്ഷിത രക്ഷുജാലം 
 വൃക്ഷങ്ങളും യക്ഷികൾ കുക്ഷിജാലം
 നക്ഷത്രമക്ഷത്ര വിപക്ഷ പക്ഷ --
 ലക്ഷങ്ങളും തൽക്ഷണമത്രകണ്ടാൾ .          #65

 ഗോപാലകന്മാരഥ ഗോപിമാരും 
 ഗോപാലയശ്രേണിയുമെന്നുവേണ്ട
 ഗോവൃന്ദവും മണ്ണു ഭുജിച്ചു മേവും 
 ഗോവിന്ദനെത്തന്നെയുമത്ര കണ്ടാൾ .          #66

 ഇത്യാദി സർവ്വം ബത കണ്ടനേരം 
 ചിത്തേ ഭയം പൂണ്ടഥ നന്ദപത്നി 
 നേത്രങ്ങൾ ചിമ്മിത്തരസാ മിഴിച്ചാ --
  ളത്രാന്തരേ കണ്ടതുമില്ലതൊന്നും .               #67

 സ്തന്യം കൊടുത്താശു പുണർന്നു ഗാഢം 
 ധന്യാംഗനാമൌലി യശോദ താനും 
 തന്നുണ്ണിയെന്നുള്ള മമത്വമോഹാ --
 ലന്യപ്രകാരങ്ങൾ മറന്നിരുന്നാൾ .                #68

 സമ്പന്നലീലം ദധിമന്ഥകാലേ 
 കുംഭം തകർത്താനഥ വാസുദേവൻ
 ഗംഭീര കോപേന പിടിച്ചു കെട്ടാ --
 നമ്പോടണഞ്ഞാളുടനമ്മതാനും .               #69

 കൊണ്ടങ്ങു ചെന്നീടിന പാശമെല്ലാം 
 രണ്ടഗുലം നീളമതൂനമായി
 കണ്ടാലറിഞ്ഞീടുകയില്ല, മോഹം 
 കൊണ്ടാശു കുണ്ഠാശയയാം  യശോദ .        #70

 ആയാസമമ്മയ്ക്കരുതെന്ന ബുദ്ധ്യാ 
 മായാമയൻ താനനുവാദമേകീ 
 സന്ധിച്ചിതപ്പോ, ളുരലോടു കൂടി --
 ബ്ബന്ധിച്ചു മാതാവുമുടൻ നടന്നാൾ .            #71

 ദാമത്തിനാലുള്ളൊരു ബന്ധമൂലം 
 ദാമോദരോ നാമ ബഭൂവക‍ൃഷ്ണൻ .
 രാമാനുജൻ താനുരലും വലിച്ച --
 ങ്ങാമോദശാലീ നട കൊണ്ടു മന്ദം .            #72

 രണ്ടായി നിൽക്കും കകുഭദ്രുമത്തെ --
 ക്കണ്ടാനുപാന്തേ കമലായതാക്ഷൻ
 തദന്തരാളത്തിലുലൂഖലത്തെ --
 ത്തദാവലിച്ചിട്ടു വലം തിരിഞ്ഞാൻ .              #73

 മുറിഞ്ഞു വൃക്ഷങ്ങൾ പതിച്ചനേരം
 മറിഞ്ഞു ദിവ്യാകൃതി രണ്ടുപേരും 
 അറിഞ്ഞു ഗോവിന്ദ ചരിത്രമെല്ലാം
 പറഞ്ഞുയക്ഷേശ്വര നന്ദനന്മാർ .                   #74

 " ധരിക്ക  കൃഷ്ണാ നളകൂബരൻ ഞാൻ
 പരൻ മണിഗ്രീവനിവൻ മഹാത്മൻ ! 
 ധനാധിനാഥൻെറ കുമാരകന്മാ --
 രനാരതം പണ്ടു സുഖിച്ചു വാണാർ ."             #75

 " പണ്ടങ്ങൊരുന്നാളതിമദ്യപാനം --
 കൊണ്ടന്ധരാം ഞങ്ങളനംഗതാപാൽ 
 ഗംഗാതടേ കാമിനിമാരുമായി --
 സ്സംഗീത ശൃംഗാര രസം തുടങ്ങി "                #76

 " വിവസ്തൃഭാവേന രമിക്കുമപ്പോൾ
 പ്രവിഷ്ടനായീ മുനി നാരദൻ താൻ
 ഗുരുപ്രകോപേന ശപിച്ചു വേഗാൽ
 തരുക്കളായ് വന്നിതു തൽ പ്രഭാവാൽ ."        #77

 " തന്നാൻ പുനർമ്മാമുനി ശാപമോക്ഷം 
 നന്ദാത്മജൻ വന്നു തൊടുന്നകാലം 
 നന്നായ് വരും തീരുമനർത്ഥമെല്ലാം 
 മെന്നുള്ള തത്ഭാരതി സതൃമായി ."                #78

 " നിരാമയൻ നീ നിഖിലേശ്വരൻ നീ 
 നിരഞ്ജനൻ നീ നിരുപാധികൻ നീ 
 നിരാദികൻ നീ നിരുപപ്ലവൻ നീ 
 നിരന്തകൻ നീ ഭഗവാൻ നമസ്തേ "                #79

 ഇത്ഥം വണങ്ങി സ്തുതിചെയ്തുദാരം 
 വിത്തേശജന്മാരുടനേ മറഞ്ഞാർ
 ഇത്തത്ത്വമെല്ലാമറിയും നരാണാം 
 ചിത്ത പ്രസാദം ഫലമതൃുദാരം .                    #80

  പൊട്ടിച്ചാടുന്ന വൃക്ഷധ്വനി ചടചടിതം
      കേട്ടു ഞെട്ടിപ്പുറപ്പെ --
   ട്ടൊട്ടേടം വന്നു നന്ദാദികളവശതയാ 
        നിന്നു നോക്കും ദശായാം
  പുഷ്ട ശ്രീകേളിരംഗസ്ഥലതനുവുടയോ
         അഷ്ടലോകാധിപന്മാർ --
  ക്കിഷ്ടം നൽകുന്ന മായാമയനുരലും വലി --
        ച്ചെത്തിനാനത്തലോടെ .                                 #81

  ബന്ധക്ലേശമൊഴിക്കുമച്യുതനുടേ 
          ബന്ധം മുദാ വേർപെടു --
  ത്തന്ത: സന്തതരാഗനായ ജനകൻ
          ബാലം പുണർന്നീടിനാൻ 
  ബന്ധു പ്രീതികലർന്നുവന്ന പശുപ --
         ന്മാരോടു കൂടിസ്സുഖം 
  സന്തോഷിച്ചു രമിച്ചു സജ്ജനസഭാ --
         മദ്ധ്യേ വസിച്ചീടിനാൻ .                               #82

             * മൂന്നാം സർഗ്ഗം സമാപ്തം *
              **************************